Kerala Gazette No 20 dated 13th May 1980 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ് 

വിജ്ഞാപനം 
നമ്പർ 3000/എൽഎ 4/ 80 . 

തിരുവനന്തപുരം, 1980 ഒക്റാബർ 1 . 
കേരള നിയമസഭയുടെനടപടികമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ചി 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1980- ലെ കേരള ഹൈക്കോടതി(agഭഗതി) ബിൽ, 
ഉരദേശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും, 
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട നീയമ നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോ 
നത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 

ഡോക° 6 ർ ആർ. പന്നൻ, 
നിയമസഭാ സെക്രട്ടറി , 


6 -ാം കരള നിയമസം 

ബിൽ നമ്പർ 10. 


1980- ലെ കേരള ഹൈക്കോടതി ( ഭേദഗതി) ബിൽ, 
1958- ലെ കേരള ഹൈക്കാടതി ആ കററ്, വീണ്ടും ഗതി ചെയ്യു 
ന്നതിനുളള ഒരു ബിൽ 
പീഠിക ,-1958- ലെ കേരള ഫൊതീ 

ആക്റ്, ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരി 
കയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പതാം സംവൽസരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ( പാരംവും.- (1) ഈ ആക°ററിന് 1980 - ലെ കേരള 
ഹൈക്കോടതി ( @ ഗതി) ആക്ററ് എന്ന് പേർ പറയാം 

(2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 , 5 -ാം വകുപ്പിന്റെ ഗതി. - 1958- ലെ 

കേരള ഹൈ ക്കാ 5 തി 
ആക°ററിൻ (1959- ലെ 5) 5 -ാം വകുപ്പിൽ. 

( എ ) (ii) -ാം ഖൺഡത്തിന്റെ അവസാനമുളള "അഥവാ എന്ന വർക്കും 
വിടുകളയണം. 

( ബി ) (ii) -ാം ഖൺഡം വിട്ടുകളയണം. 
G , 575 


തിക്ക 


2 
ഉദ ° ദേശ കാരണങ്ങളുടെവിവരണം 
1958- ലെ കേരള ഹൈക്കോടതി ആക്ററ് 5 -ാം വകുപ്പ് (iii)-ാം ഖൺഡ 
പ്രകാരം , ഒരു സബ്കോടതി അപ്പീൽ അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവി 
ക്കുന്ന ഒരു ഡീകിയോ ഉത്തരവോ സംബന്ധിച്ച് അപ്പീൽ അധികാരം ഉപയോ 
ഗിച്ചുള്ള ഒരു സിംഗിൾ ജഡ്ജിയുടെവിധിന്യായത്തിൻ മൽ, അങ്ങനെയുളള 
വിധിന്യായം പാസാക്കിയ ജഡ്ജി ആ കേസ് അപ്പീൽ ഫയൽചെയ്യാൻ 
ഒന്നാണെന്ന് സർട്ടിഫൈചെയ്യുന്നുവെങ്കിൽ രണ്ടു ജഡ്ജിമാരുൾക്കൊളളുന്ന 
ഒരു ബഞ്ചിലേക്ക് അപ്പീൽ ഫയൽചെയ്യാവുന്നതാണ്. 1976- ലെ സിവി 
നടപടി നിയമസംഹിത ( ഭേദഗതി) ആക്ററ് (1976- ലെ 104-ാം കേ ന്ദ ആക്ററ്) 
( പകാരം ആ നിയമസംഹിതയിൽചേർത്ത 1908- ലെ സിവിൽ നടപടി നിയ മ 
സംഹിതയിലെ 100 എ വകുപ്പ്, ഏതെങ്കിലും ഹൈക്കോടതിക്ക് വേണ്ടിയുളള 
ഏതെങ്കിലും ലെറോഴ്സ് പേററൻറിലോ നിയമപ്രാബല്യമുള്ള ഏതെങ്കിലും 
മററു രേഖയിലോ തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന ഏതെങ്കിലും 

മററു 
നിയമത്തിലോഎന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഒരു ഹൈക്കോടതിയിലെ ഒരു 
സിംഗിൾ ജഡ്ജി ഒരു അപ്പീൽ ഡാകിയിൻമേലോ ഉത്തരവിൻമേലം 

ഏതെ 
ങ്കിലും അപ്പീൽ കേൾക്കുകയും തീരുമാനിക്കുകയും ചെയ്താൽ അങ്ങനെയുളള 
വിധിന്യായത്തിൻമേലോട്ട് തീരുമാനത്തിൻമേലോ ഉത്തരവിൻ മലാ അല്ലെങ്കിൽ 
അങ്ങിനെയുള്ളഅപ്പീലിൽ പാസാക്കിയ ഏതെങ്കിലും ഡികയിൻമേലോ 
യാതൊരു അപ്പീലും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു . 
1908- ലെ സിവിൽ നടപടി നിയമസംഹിതയിലെ 100 എ വകുപ്പിലെ വ്യവസ്ഥ 
കൾക്ക് അനുസൃതമാക്കുന്നതിനുവേണ്ടി, കേരള ഹൈക്കോടതി ആക്റ്ററിലെ 
5 -ം വകുപ്പ് ഭേദഗതിചെയ്യേണ്ടത്ആവശ്യമാണെന്ന് കരുതുന്നു . 

2. ഈ ലക്ഷ്യം സാധിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
ബീൽ. 

ധനകാര്യ മെമ്മോറാണ്ടം 
ന ബിൽ 

നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്യുന്നപക്ഷം സംസ്ഥാന സത്തെ ചിത നിധിയിൽ നിന്നും യാതൊരു 
ചെലവും ഉണ്ടാകുന്നതല്ല . 


81 , കെ , രാമക്ഷണൻ, 
( ശരിത്തർജ്ജിക) 

പി , ജഗദമ്മ, 
അഡീഷണൽ ഹെഡ്(ട്രാൻസ്ലേററർ 


Kerala Gazette No. 20 dated 13th May 1980. 
PART III 


ANIMAL HUSBANDRY DEPARTMENT 

NOTIFICATION 
No. C3-1888/79/Ls. 

Dated , Trivandrum , 2nd April 1980. 
In exercise of the powers conferred under Rule 3 of the Kerala Livestock 
Improvement Rules, 1963 Director of Animal Husbandry, Kerala do hereby 
authorise all District Veterinary Officers and Assistant Project Officers of 
Intensive Cattle Development Projects under the Departo ent of Animal 
Husbandry , Kerala, to exercise the powers of Licensing Officer prescribed 
in the Rules, within their respective jurisdiction with effect from the date of 
publication of this notification in the Kerala Government Gazette. 


Trivandrum . 


( Sd .) 
Director of Animal Husbandry 


G. 552 


commence 


F.N. 


3 ) 


Kerala Gazette No. 20 dated 13th May 1980 
PART III 

THE HIGH COURT OF KERALA 

PROCEEDINGS 
Order No. B4-26849/79 . 

28th February 1980. 
The officers mentioned in Column (2) of the table below are declared 
to have satisfactorily completed their probation in the cadre of Judicial 
Magistrates of the first class on the dates nuentioned against their names in 
column (4 ) thercof. 

TABLE 

Date of Date of 
Sl. No. Name and Designation 

satisfactory 
mentof completion of 

probation probation 
(1 ) (2) 

(3) 
Sri T. P. Joseph , 

1-10-1977 1-10-1978 
Judicial Magistrate of the 

first class, Tirur. 
2 N.G. Parameswaran , 

12-10-1977 26-10-1978 
Judicial Magistrate of the 

P.N. 

F.N. 
first class, Chalakudy. 
3 J. George, 

8-2-1978 11-4-1979 
JudicialMagistrate of the 

first class, Kottarakkara . 
4 Smt. B. S. Subaida Becvi 

1-4-1978 17-5-1979 
Judicial Magistrate of the 

first class, Karunagappally. 
5 Sri T. K. Wilson , 

10-4-1978 6-5-1979 
Judicial Magistrate of the 

tist class, Il, Tellicherry . 
6 Sri P. K. Chandrasekhara Panicker, 10-4-1978 10-4-1979 
Additional Judicial Magistrate 

F.N. 
of the first class, Trivandrum . 
7 C. A. Prabhakaran , 

17--1978 8-5-1979 
Judicial Magistrate of the 
first class, Punalur . 
M. C. Joseph, 

15-6-1978 3-8-1979 
JudicialMigistrate of the 
first class, Kuniamkulain . 

By order, 

M. C. MADHAVAN , 
Cuciliu . 

Diji, Regisirar-in -charge. 
2010 Eg./S 


33 


F.N. 


F.N. 


F.N. 


F.N. 


PN. 


» 


11 


F.N. 


8 


33 


F.N. 


F.N 


Jvu 


Kirala Gazette No. 20 dated 13th May 1980 
PART III 

THE HIGH COURT OF KERALA 

ORDER 
No. B4-1906 /79/D.Dis . 

26th February 1980 . 
The High Court hereby declares that the officers mentioned in 
column (2 ) of the table below have satisfactorily completed their period 
of probation as District Judges on the dates mentioned against their names 
in column (4) thereof. 

TABLE 


Sl. No. 


Name and Designation 


Date of Date of 
commence satisfactory 

ment of completion 
probation ofprobation 
( 3) 

(4) 
4-7-1977 16-7-1979 
F.N. 

F.N. 


1 


N 


3 


3 


(2) 
Sri T.M. Vishnu Nambissan , 

District Judge , on 0.D. as 
Presiding Officer, Labour Court, 
Kozhikode. 
K. T. Thomas, 

District Judge, Kozhikode. 
>> V. Revi, 

Second Additional District 
Judge, Quilon . 
K. Sreedharan , 
Additional District Judge , 
Parur. 
S. Ananthasubramonian, 
Second Additional District 
Judge, Enakulam . 


12-9-1977 

F.N. 
12-9-1977 

F.N. 


12-9-1979 

P.N. 
12-9-1979 

F.N. 


17 


12-9-1977 


P.N 


12-9-1979 

F.N. 


5 


14-7-1977 

F.N. 


3-8-1979 

F.N. 


By order , 
M.C. MADHAVAN , 
Deputy Registrar-in-charge. 


Cochin . 


nih 


1714 Eg./S 


